GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg . No. KL / TV ( N )/ 634/ 2018-20 


ക 


സ് 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 ആഗസ്റ്റ് 18 
18th August 2020 

1196 ചിങ്ങം 2 
2nd Chingam 1196 


നമ്പർ 


33 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ശാവണം 27 
27th Sravana 1942 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


18th AUG . 2020] 


COMMISSIONERATE OF LAND REVENUE 


5943 


L.A. Notifications And Declarations 


KANNUR DISTRICT 


കേരള സർവെയും അതിർത്തിയും 
സംബന്ധിച്ച ആക്ടിലെ 13 -ാം വകുപ്പ് 

പ്രകാരമുള്ള പരസ്യം 
നമ്പർ ഡി1-2324 / 15 . 

2020 ജൂലെ 7 . 


1 . 


താഴെ പറയുന്ന പ്രദേശങ്ങളിലെ റീ - സർവ്വ ഇപ്പോൾ 
പൂർത്തിയാക്കിയിരിക്കുന്നതായി 1961 - ലെ സർവെയും 
അതിർത്തിയും സംബന്ധിച്ച് ആക്ടിലെ ( 1961 - ലെ 
37 -ാം ആക്ട്) 13 -ാം വകുപ്പ് പ്രകാരം ഇതിനാൽ 
പരസ്യം ചെയ്യുന്നു . 


2 . 


പ്രസ്തുത ആക്ടിലെ 13 എ വകുപ്പിലെ വ്യവസ്ഥകൾ 
അനുസരിച്ച് ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരമോ, 
14 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം സിവിൽ 
കോടതിയിലെ ഡിക്രി മൂലമോ ഇതിനാൽ പരസ്യം 
ചെയ്യുന്ന റീ സർവ്വ ഭേദഗതി ചെയ്യപ്പെടുന്നില്ലെങ്കിൽ 
ഈ സർവ്വ റിക്കാർഡുകൾ അതിൽ നിർണ്ണയി 
ക്കു ക യും രേഖ 

ഖ പ്പെ ടു ത്തു ക യും ചെയ്തിട്ടുള്ള 
അ തി രു കൾ ശ രി യാ യി നിർണ്ണ യി ക്കു കയും 
രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നതിന്റെ തർക്കമറ്റ 
തെളിവായിരിക്കുന്നതാണ്. 


പ്രദേശത്തിന്റെ വിവരങ്ങൾ 


ജില്ല കണ്ണൂർ . 


ണ 


താലൂക്ക് തളിപ്പറമ്പ് . 


വില്ലേജ് പന്നിയൂർ. 


റീ - സർവ്വ ബ്ലോക്ക് നമ്പരും പേരും ബ്ലോക്ക്- 133 - പൂമംഗലം. 


റീസർവെ അസിസ്റ്റന്റ് ഡയറക്ടറുടെ 

( ഒപ്പ് ) 
കാര്യാലയം, കണ്ണൂർ. 

അസിസ്റ്റന്റ് ഡയറക്ടർ. 


219 


